Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No. KL/ TV ( N )/634/2015-17 


ect 


GOVERNO 


- 
കര 


ാർ 


രള സർക 
NMENT OF 


F KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 ജനുവരി 30 
30th January 2018 

1193 മകരം 16 
16th Makaram 1193 

1939 മാഘം 10 
10th Magha 1939 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


പുനർ ലേല പരസ്യം 


നമ്പർ 12 - 15761/ 2016/ കെ . ഇ . പി . എ . 


2018 ജനുവരി 3 . 


തൃശ്ശൂർ കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ അധീനതയിൽ ഉള്ളതും കേരള പോലീസ് അക്കാദമിയിലെ മോട്ടോർ 
ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ പോലീസ് വകുപ്പിൽ ഇപ്പോൾ ഉപയോഗപ്രദമല്ലാത്ത 
താഴെ പറയുന്ന വാഹനങ്ങൾ 7 - 2- 2018 -ാം തീയതി 11 മണിക്ക് തൃശ്ശൂർ കേരള പോലീസ് അക്കാഡമിയിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് 
ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽവെച്ച് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


രജിസ്റ്റർ നമ്പർ 


ഇനം 


മോഡൽ 


KL -01 - X 9386 
KL -01 - AH 2004 


Maruthi Omni 
Motor Cycle 


2002 
2005 


400 
100 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ്തന്നെ മേൽപ്പറഞ്ഞ 
നിരക്കിലുള്ള നിര ത ദ വ്യം ലേല സ്ഥല ത്ത് അടച്ച് രസീത് വാങ്ങിയിരിക്കേ ണ്ടതും കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് 
ഹാജരായിരിക്കേണ്ടതുമാണ്. 

- മേൽപ്പറഞ്ഞ ലേലത്തിന് മുദ്രവെച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ കേരള 
പോലീസ് അക്കാദമി ഡയറക്ടറുടെ കാര്യാലയത്തിൽ 6 - 2 - 2018 -ാം തീയതി 4 മണിക്ക് മുൻപായി ലഭി ക്കേ ണ്ട താ ണ് . 
ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും കേരള പോലീസ് അക്കാദമിയിലെ ഡയറക്ടറുടെ പേരിലെടുത്ത 
ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച രസീത് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു 
മുകളിൽ “വാഹന ലേലത്തിനുള്ള ദർഘാസ് എന്നു വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


Gaz . No . 5/2018 /DTP (Police ). 


317 


5th DEC. 2017] 


POLICE DEPARTMENT 


- 14 


- പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ തുക കൂടുതൽ 
ആയതിനു ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം/ ദർഘാസ് നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതുമാണ്. 
ലേലത്തിനെടുത്തയാൾ ഉടൻ തന്നെ ലേലം/ ദർഘാസ്തുകയുടെ പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തുവച്ച് തന്നെ 
അടച്ച് രസീത് വാങ്ങേണ്ട തും ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും 
നിയമാനുസൃതമായ നികുതിയും അടച്ച് സ്വന്തം ചെലവിൽ ലേലവസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 


ഏതെങ്കിലും കാരണവശാൽ ലേലം/ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാ രി ലേക്ക് മുതൽ കൂട്ടു ന്നതും, സാധ ന ങ്ങ ൾ പുനർ ലേലം ചെയ്യു ന്ന തു മാ യി രി ക്കും . 
പുനർലേ ല ത്തിൽ സർക്കാ രി നു ണ്ടാകുന്ന നഷ്ടം മുൻ ലേ ല ക്കാ രനിൽനിന്നും ഈടാക്കു ന്ന തും , മറിച്ച് കൂടു ത ലായി 
ലഭിക്കുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരന് യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതുമല്ല . 


മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ലേലത്തീയതിക്ക് മുൻപുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 
5 മണിവരെ ഏതെങ്കിലും സമയത്ത് കേരള പോലീസ് അക്കാദമിയിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 


- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവെയ്ക്കുന്നതിനും 
അസ്ഥിരപ്പെടുത്തുന്നതിനും ലേല നടപടി റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം കേരള പോലീസ് അക്കാദമി ഡയറക്ടറിൽ 
നിക്ഷിപ്തമാണ്. 


കേരള പോലീസ് അക്കാദമി, 
തൃശ്ശൂർ. 
dirkepa .pol @ kerala . gov.in . 
ഫോൺ: 0487 2328770. 


എം . ആർ. അജിത് കുമാർ ഐ . പി .എസ്., 
- ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. 


318 


